


കേരള ശാസ്‌ത്രസാഹിത്യ പരിഷത്ത്‌ 


വിജ്ഞാനോത്സവം “93 
പഞ്ചായത്ത്‌ തലം 
എല്‍.പി.വിഭാഗം: ഭാഗം ഒന്ന്‌ 


9.10.93 ശനി സമയാ: 2 മണിക്കൂര്‍ 
10.30 ദണഠ 12.30 ലന ഴ്‌ മാര്‍ക്ക്‌: 30 
നിര്‍ദേശങ്ങള്‍ 


പ്രവര്‍ത്തനങ്ങളും ചോദ്യങ്ങളും  ഇടകലര്‍ത്തിയാണ്‌ കൊടുത്തിരിക്കുന്നത്‌. 
ഉച്ചയ്ക്കു ശേഷവും ഇതേ രീതിയില്‍ തന്നെയാണ്‌ ചോദ്യങ്ങഠം ഉണ്ടാവുക. 

ചോദ്യങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തില്‍ എഴുതുന്ന ഉത്തര 
ങ്ങഠം എഴുതിക്കഴിഞ്ഞ ഉടനെതന്നെ മൂല്യനിര്‍ണയം നടത്തുകയും മാര്‍ക്ക്‌ സ്‌ കോര്‍ 
ബോര്‍ഡില്‍ ചേര്‍ക്കുകയും വേണം. ശരിയായ ഉത്തരങ്ങഠം ചോദ്യത്തോടൊപ്പമുണ്ട്‌ . 


രണ്ടു ഭാഗങ്ങളിലും കൂടി ആകെ 28 പോദ്യങ്ങളാണുള്ളത്‌ (ഒന്നാം ഭാഗത്തില്‍ 18-ഉം 
രണ്ടാം ഭാഗത്തില്‍ 10-ഉം). ഇതില്‍ 20 ചോദ്യങ്ങഠം യുറീക്കയില്‍നിന്നുള്ളതും 8 ചോദ്യ 
ങ്ങഠം പാഠപുസ്തകങ്ങഠം, പൊതുവിജ്ഞാനം എന്നിവയില്‍നിന്നുമാണ്‌ . ബാക്കി പ്രവ 
ര്‍ത്തനങ്ങളും അതിന്‍െറ അനുബന്ധ ചോദ്യങ്ങളുമാണ്‌ പ. ഇറ്റാലി 
' ക്സില്‍ കൊടുത്തിരിക്കുന്നു). 


ഓരോ ചോദ്യത്തിനും ഉള്ള മാര്‍ക്ക്‌ ചോദ്യത്തോടൊപ്പം വലതുവശത്ത്‌ കൊടുത്തി 
ട്ടുണ്ട്‌, പ്രവര്‍ത്തനങ്ങാഠംക്കുള്ള സമയവും സൂപിപ്പിച്ചിട്ടുണ്ട്‌. സമയം സൂപിപ്പിച്ചിട്ടി 
ല്ലാത്ത ചോദ്യങ്ങഠംക്ക്‌ ശരാശരി 4 മിനുട്ടുവീതമാണ്‌ ഉണ്ടാവുക. ഇതില്‍ 2 മിനുട്ട്‌ 
സ്‌കോര്‍ബോര്‍ഡില്‍ മാര്‍ക്കു, ചേര്‍ക്കാനുള്ളതാണ്‌ . ചോദ്യങ്ങം ക്വിസ്‌ രൂപത്തി 
ലാണ്‌ ചോദിക്കേണ്ടത്‌. 
ചോദ്യങ്ങള്‍: 
1. ചോദ്യങ്ങളിലൂടെ വിവരം ചോര്‍ത്തല്‍. സമയം: 25മി. 
മാര്‍ക്ക്‌: 5 
സ്റ്റില്‍ ആകെയുള്ള കുട്ടികളെ 5 ഗ്രുപ്പാക്കി തിരിക്കുക. ഒരു ഗ്രൂപ്പിലുള്ളവ൪ 
ഒന്നിച്ചിരിക്കട്ടെ. നേരത്തെ തയ്യാറാക്കിവച്ചിരിക്കുന്ന കവര്‍ ഉയര്‍ത്തിക്കാട്ടി ഇപ്ര 
കാരം പരയുക: 
“ഈ കവറിനകത്ത്‌ ഒരു മൃഗത്തിന്‍െറ പേരെഴുതിയ കടലാസുണ്ട്‌ . ആ മൃഗ 


 ത്തിന്‍െറ പേര്‍ ഞാന്‍ പഠയില്ല. നിങ്ങഠം ചോദ്യങ്ങഠം ടിച്ചു കണ്ടുപിടിക്കണം. 
മൃഗത്തിന്‍െറ പേര്‍ മനസ്സിലായാല്‍ ആരും പറയരുത്‌ .' 


പി 

ചോദ്യങ്ങള്‍ ചോദിക്കേണ്ട വിധം: ഒരു ഗ്രൂപ്പിനു കൂട്ടായി ആലോചിച്ച്‌ ആദ്യം 
ഒരു ചോദ്യം ചോദിക്കാം. അതുകഴിഞ്ഞ്‌ അടുത്ത ഗ്രൂപ്പിനു ചോദിക്കാം. ഇങ്ങനെ 
5 ഗ്രൂപ്പിനും ചോദ്യം ചോദിക്കാം. ഗ്രൂപ്പിലെ കുട്ടികഠം ഒന്നിച്ചാലോപചിക്കുകയും 
ഒരാഠം ചോദ്യം ചോദിക്കുകയുമാണ്‌ വേണ്ടത്‌. ഒന്നാം രണ്ട്‌ കഴിഞ്ഞപ്പ്യോഠം മൃഗ 
ത്തിന്‍െറ പേര്‍ മനസ്സ്ിലായില്ലെങ്കില്‍ വീണ്ടും ക്രമത്തില്‍ ചോദിക്കാം. ആകെ 8 
രണ്ടേ ചോദ്യങ്ങഠം പാടുള്ളൂ (15 ചോദ്യങ്ങഠം). ഒരു ഗ്രുപ്പിനെറ ചോദ്യവും അതിനു 
ളള ഉത്തരവും മറ്റു ഗ്രൂപ്പുകാ൪ ശ്രദ്ധിച്ചാലേ മൃഗത്തിന്‍െറ പേര്‍ കൃത്യമായി അറിയാന്‍ 
കഴിയൂ. 


ക്വിസ്‌ മാസ്റ്റര്‍ ചോദ്യങ്ങഠംക്ക്‌ അത്തെ/അല്പ എന്ന ഉത്തരം മാത്രമേ നല്‍കൂ. 
അതിനു പറ്റിയ ചോദ്യമേ പോദിക്കാവൂ. അല്ലാതെയുള്ള ചോദ്യങ്ങഠം പോദിച്ചാല്‍ 
“ഉത്തരമില്ല” എന്നു പറയും. 'ഉത്തരമില്ല' എന്നു പറഞ്ഞുകഴിഞ്ഞാല്‍ രണ്ടാമതും 
ചോദ്യം ചോദിക്കാന്‍ പറ്റില്ല. അടുത്ത ഗ്രൂപ്പാണ്‌ പിന്നെ ചോദ്യം ചോദിക്കുക. മൃഗ 
ത്തിന്‍െറ പേര്‍ മനസ്സിലായാല്‍ “ആ മൃഗമല്ലേ? എന്നു, പോദിക്കരുത്‌. 


ചുരുങ്ങിയ പോദ്യം കൊണ്ട്‌ ഉത്തരം ചോര്‍ത്തിയെടുക്കാനാണ്‌ ശ്രമിക്കേ 
ണ്ടത്‌. ചിലപ്പോഠം ഒന്നാം റാണ്ടുകൊണ്ടുതന്നെ ഉത്തരം മനസ്സ്സിലായെന്നുവരും. 
എല്ലാവര്‍ക്കും ഉത്തരം കിട്ടിയെന്നുറപ്പായാല്‍ പിന്നെ ചോദ്യങ്ങഠം ചോദിക്കണ്ട. 
ഉത്തരം കിട്ടിയില്ലെങ്കില്‍ 3 റരണ്ട്‌ വരെ ചോദ്യങ്ങഥം ആവാം. 


ഉത്തരം മനസ്റ്റിലായിക്കഴിഞ്ഞാല്‍ അത്‌ ശരിയാണോ എന്ന്‌ ചര്‍ച്ച ചെയ്യ 
രുത്‌. ചോദ്യങ്ങള്‍ മാത്രമാണ്‌ ചര്‍ച്ചചെയ്തുണ്ടാക്കേണ്ടത്‌. ഉത്തരം ചര്‍ച്ച 
ചെയ്യരുത്‌. അത്‌ ഓരോരുത്തരായി ഏഴമൃതണം. 

മാര്‍ക്കുള്ള ചോദ്യം പോദിക്കുന്നതിനു, മുമ്പെ ഒരു പരിശീലനക്കളി നടത്താം. 
“ആന്‌ എന്ന്‌ കടലാസില്‍ എഴുതി മേശപ്പുറത്തുവച്ചുകൊണ്ടാവാം ഇത്‌. 


മാര്‍ക്കുള്ള ചോദ്യം: നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന കവറിനകത്ത്‌ “ആട്‌ " 
എന്നായിരിക്കും ഉണ്ടാവുക. ] 


1. പരിശീലനക്കളി: സമയം: 10മി. 
ലി മാര്‍ക്കുള്ള ചോദ്യം: 
ചോദ്യങ്ങളുണ്ടാക്കലും ചോദിക്കലും: 202. 
മൂല്യ നിര്‍ണയം, മാര്‍ക്കു ചേര്‍ക്കല്‍: 5 മി. 
മാര്‍ക്ക്‌ : ശരിയുത്തരം (ആട്‌ ) എഴുതിയവര്‍ക്കുമാത്രം 5 മാര്‍ക്ക്‌, 


കാട്ടിലെ കടുവകളുടെ എ്ഴമെട്യക്കുന്നതിന്‌ 'കട്യവ സെന്‍സസ്‌ ” എന്നാണ 
പറയുക. കട്യവകളെ കാട്ടില്‍പോയ? എള്സു? തിട്ടപ്പെട്യത്ത്യുക വളരെ അപകടകര 
മാള, കട്യവാ സെന്‍സസ്‌ എടുയക്കുന്നാത “പിന്നെ എങ്ങനെയാണ്‌ ? 
എ) വളരെ ഉയരമുള്ള മരങ്ങളില്‍ കയറി നിരീക്ഷിച്ചിട്ട്‌ 
ബാ) കടൂവകളൂടെ പാദമൂദ്രകഠം നേക്കി മനസ്ധ്യിലാക്കിയിട്ട്‌ 
സ) കടടുവകഠം കൊന്നു മൃഗങ്ങളുടെ അവൃശിഷ്ടങ്ങഠം നോക്കിയിട്ട്‌ 
കം (മാര്‍ക്ക്‌ : 2) 


(ഉത്തരം: കടുവകളുടെ പാദമുൃദ്രകരം നോക്കി മനസ്സ്സിലാക്കിയിട്ട്‌ ) 


ക 
വിഷപ്പാമ്പുകളെ നമ്യക്കൊക്കെ ഭയമാണല്ലൊ. കരയിലെ വിഷപ്പാമ്പുകള?ല്‍ 
വലിപ്പം കൂടിയത'. 


എ) അണലി ബെ) ശംഖുവരയന്‍ സാ) രാജവെമ്പാല " 


(മാര്‍ക്ക്‌: 2) 

(ഉത്തരം: രാജവെമ്പാല) 
മുഖഭാവം മാറ്റിവരയക്കല്‍: സമയം: 10മി. 
മാര്‍ക്ക്‌; 2 


തന്നിരിക്കുന്ന ചിത്രത്തില്‍നിന്ന്‌ വൃത്യസ്തമായ ഭാവത്തില്‍ മറ്റൊരു മുഖം 
വരയ്്ടുക. (നേരത്തെ തയ്യാറാക്കിയ ചിത്രം കാണിക്കുക) 





സമയം: ചോദ്യം അവതരണം 2 മി. 

ചിത്രം വരയ്ക്കല്‍ 4 മി. 
മൂല്യനിരണയം, മാരക്കു, ചേര്‍ക്കല്‍ 4 മി. 
മാര്‍ക്ക്‌: മറ്റൊരു മുഖം വരച്ച്‌ വ്യത്യസ്തമായ 
ഭാവം ആവിഷ്കരിച്ചാല്‍ 2 മാര്‍ക്ക്‌. 
വ്യക്തമായ ഭാവം ഇല്ലെങ്കിലും മറ്റൊരു മുഖം വരച്ചാല്‍ 1 മാര്‍ക്ക്‌. 


യൂറീക്കയില്‍നിന്ന്‌, ചിീത്രകഥയല്ലാത്ത ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്‍ട്ടൂണ്‍ 
ചിത്രം കാണിക്കുന്നു: എല്ലാവരും-നിരീക്ഷിച്ചശേഷം: 


ചോദ്യം: ഇത്തരം ചിത്രങ്ങഠംക്കു പറയുന്ന പേരെന്ത്‌? 
(മാര്‍ക്ക്‌: ) 
(ഉത്തരം: കാര്‍ട്ടൂണ്‍//രേഖാചി ത്രം) 


ദല്‍ഹിയില്‍ കുട്ടികള്‍ക്കായി അന്താരാഷ്ട്രതലത്തില്‍ വര്‍ഷംതോറും ചിത്രര 
ചനാ മത്സരം സംഘടിപ്പിച്ചിര്യന്ന പ്രസ്ധിദ്ധനായ കാര്‍ട്ടൂണിസ്റ്റ്‌ : 


എ) ശങ്കര്‍ ബാ?) അബൂ സ) വിജയന്‍ 


(മാര്‍ക്ക്‌: 2) 
(ഉത്തരം: ശങ്കര്‍) 
ഇനീപറയുന്ന രാജ്യങ്ങളെ വലിപ്പക്രമത്തിലാക്കി എഴുതുക. 
ശ്രീലകം, ചൈന, പാക്കിസ്ഥാന്‍, ഇന്ത്യ 
ഴ (മാര്‍ക്ക്‌: 1) 


(ഉത്തരം: ചൈന, ഇന്ത്യ, പാക്കിസ്ഥാന്‍, ശ്രീലങ്ക. ശ്രീലങ്ക, പാക്കിസ്ഥാന്‍, 
ഇന്ത്യ, ചൈന) ല്‍ 
(മുഴുവനും ശരിയായെങ്കിലേ മാര്‍ക്കുള്ളു) 
വിത്തുകള്‍ തിരിച്ചറിയല്‍: ല്‍ സമയം: 10മി. 
മാര്‍ക്ക്‌: ദ 
കുറച്ചു ചെറുപയര്‍, ഉഴുന്ന്‌ , മുതിര എന്നിവ മൂന്നു വെള്ളക്കടലാസിലോ ചിര 
ട്ടയിലോ എടുത്ത്‌ എല്ലാവരെയും കാണിക്കുന്നു. 


10. 


11, 


2 


4 
നിരീക്ഷിച്ചശേഷം ഓരോന്നിന്‍െറയും പേര്‍ എഴുതട്ടെ. 


(ആദ്യം ചെറുപയര്‍ കാട്ടുക. അതിന്‍െറ പേരെഴുതിക്കഴിഞ്ഞാല്‍ ഉഴുന്നു, പ്ല 
അതും എഴുതിയാല്‍ മുതിര കാട്ടുക) . 

സമയം: ചോദ്യം അവതരണം 2മി. 

നിരീക്ഷണം, എഴുതല്‍ 3മി. 

മുല്യനിര്‍ണയം, മാര്‍ക്കു, ചേര്‍ക്കല്‍ 5 മി. 

മാര്‍ക്ക്‌: 8-ഉം ശരിയായാല്‍ 8 മാര്‍ക്ക്‌. ഒന്നിന്‌ ഒരു മാര്‍ക്ക്‌ . 


ഇപ്പോള്‍ കണ്ട മൂന്നിനം വിത്തുകളും ഒരേ വര്‍ഗത്തില്‍പെട്ട ചെടികളുടെ 
വിത്തുകളാണ്‌. ഏതാണാ വര്‍ഗം? 
(മാര്‍ക്ക്‌: 2) 
(ഉത്തരം: പയര്‍ വര്‍ഗം) 


ഓരോ വര്‍ഷവും നമ്മുടെ രാജ്യത്ത്‌ ആയിരക്കണക്കിന്യ കൂട്ടികള്‍ രാ 
ക്കൊണ്ടിരിക്കുന്നു. ഇതിനുളള പ്രധാന കാരണം: 

എ?) പരിസത്മലിനീകരണം ബെ) ചികില്‍സാ ങ്ങളുടെ കൂറവ്‌ 

സാ) ലിദ്ലാമിന്‍ എ ടട കൂറവ്‌ 

(മാര്‍ക്ക്‌: 2) 

(ഉത്തരം: വിറ്റാമിന്‍ “എ' യുടെ കുറവ്‌) ) 
ഏറ്റവും ചെറിയ 3 അക്കസംഖ്യയോട്‌ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ കൂട്ടി 
യാല്‍ കിട്ടുന്ന സംഖ്യ എത്ര? 


(മാര്‍ക്ക്‌: 1) 
(ഉത്തരം: 1099) 2 
ഓര്‍മിച്ചെഴുതല്‍: ം സമയം: 10മി. 


മാര്‍ക്ക്‌; 4 
ഒരു സഞ്ചി/പെട്ടിയിലേക്ക്‌ എല്ലാവരും കാണത്തക്കവിധം 6 സാധനങ്ങഠം 
നിക്ഷേപിക്കുന്നു. ഓരോന്നും എണ്ണ്ണിക്കൊണ്ടാണ്‌ നിക്ഷേപിക്കേണ്ടത്‌ . സാധനം 
ഓരോന്നും എന്താണെന്ന്‌ എല്ലാവര്‍ക്കും വ്യക്തമായി കാണാന്‍ കഴിയണം. നിക്ഷേ. 
 പിച്ചുകഴിഞ്ഞശേഷം സഞ്ചി ,/പെട്ടി മാറ്റിവയ്ക്കുന്നു. 6 സാധനങ്ങളുടെയും പേര്‍ 
ഓര്‍മിച്ചെഴുതണം (നിക്ഷേപിച്ച ക്രമത്തില്‍ത്തന്നെ എഴുതണമെന്നില്ല]. 


പേന, ചോക്ക്‌, കല്ല്‌, ഇലം പൂവ്‌, തീപ്പെട്ടി, പെന്‍സില്‍ എന്നിങ്ങനെ സുപരി 
ചിതവും എല്ലാവര്‍ക്കും അല്പം ദൂരെ ഇരുന്നാല്‍ കാണാവുന്നതുമായ 6 സാധനങ്ങ 
യിരിക്കണം നിക്ഷേപിക്കേണ്ടത്‌. 


സമയം; ചോദ്യം അവതരണം മമി. 

ഓര്‍മിച്ചെഴൃതല്‍ ദമി. 

മൂല്യനിര്‍ണയം, മാര്‍ക്കു, ചേര്‍ക്കല്‍ 5 മി. 

മാര്‍ക്ക്‌: 2 എണ്ണും ശരിയായാല്‍ മാര്‍ക്കില്ല. 8-ന്‌ 1 മാര്‍ക്ക്‌, 
-ന്‌ 2, ന്‌ 3, 6-ന്‌ 4 മാര്‍ക്ക്‌. 


രം 


13. 


24, 


15. 


16, 


17. 


18, 


ര്‍ 


ല്‍ ടട 
ഉപ്ര്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങളാണ്‌ 
എ) ബുധനും ശുക്രനും ബി) വ്യാഴവും നെപ്ദ്ഡ്രൂണും ൽ: 
സി) ശനിയും പ്ലകട്ടോയും. 
(മാര്‍ക്ക്‌: ൮) 
(ഉത്തരം: ബുധനും ശുക്രനും) 
“പക്ഷികളുടെ അത്ഭൃതപ്രപഞ്ചം ' എന്ന ഗ്രന്ഥം ആരെഴുതിയതാണ്‌ ? 
എ) സാലിം അലി ബ്‌) ഇന്ദുചൂഡന്‍ ൩) കെ.ജി.അടിയോടി. 
ി (മാര്‍ക്ക്‌ 1) 


(ഉത്തരം: ഇന്ദുചൂഡന്‍) 
ശരിയായ പദം ഏത? (മൂന്നും ബോര്‍ഡില്‍ എഴുതണം) 
എ) അസംബന്ദം ബി) അസംബന്ധം ഡി) അസംബന്‌ തം 


(മാര്‍ക്ക്‌: 2) 

(ഉത്തരം: അസംബന്ധം) 
ഒഓഷധസസ്യങ്ങളെ തിരിച്ചറിയല്‍: ം സമയം: 20മി. 
മാര്‍ക്ക്‌; 3 


മുക്കുറ്റി, കീഴാര്‍നെല്ലി, തുമ്പ, തുളസി, മുത്തങ്ങ ഇവയില്‍ ഏതെങ്കിലും 
മൂന്നെണ്ണം വേരോടെ പിഴുത്‌, തയ്യാറാക്കിവച്ചത്‌ കാണിക്കുന്നു. എല്ലാവരും 
കണ്ടു കഴിഞ്ഞാല്‍ അവയുടെ മുന്നിന്‍െറയും പേര്‍ എഴുതണം. 

(നിരദേശിച്ച സസ്യങ്ങഠം ലഭ്യമല്ലെങ്കില്‍ പ്രാദേശികമായി കിട്ടാവുന്നതും 
സുപരിചിതവുമായ മറ്റ്‌ ഓഷധ സസ്യങ്ങഠം ഉപയോഗിക്കാം) 


സമയം: ചോദ്യം അവതരണം 2മി. 

നിരീക്ഷണം, ഉത്തരമെഴുതല്‍ 4മി. 

മുല്യനിരണയം, മാര്‍ക്കു ചേര്‍ക്കല്‍ മി. 

മാര്‍ക്ക്‌: ശരിയായാല്‍ ഓരോന്നിനും ഓരോ മാര്‍ക്കുവീതം. 

(ആകെ 8 മാര്‍ക്ക്‌) 
സസ്യങ്ങളുടെ വേരും തണ്ടും ഇലയും കായുമൊക്കെ ഉപയോഗിച്ച്‌ മരുന്നുക 
ളുണ്ടാക്കി നടത്തുന്ന ചികിത്സയെക്കുറിച്ച്‌ നിങ്ങള്‍ക്കറിയാമല്ലൊ. ആ 
ചികീത്സാ രീതിയുടെ പേരെന്താണ്‌ റ 

(മാര്‍ക്ക്‌: 2) 
(ഉത്തരം: ആയുര്‍വേദം) നി എന്നെഴുതിയാലും മാര്‍ക്കു നല്‍കാം. 


തീരുവനന്തപുരത്തുനിന്ന്‌ കാസര്‍ഗോട്ടേക്ക്‌ തീവണ്ടിയില്‍ സഞ്ചരിച്ച ഒരു 
കൂട്ടി കടന്നുപോയ ഏതാനും റെയില്‍വേ സറ്റേഷനുകളുടെ പേരാണ്‌ ഇനി 
പറയാന്‍ പോകുന്നത്‌. അത്‌ തെക്കൂനിന്നു വടക്കോട്ട്‌ ക്രമത്തിലെഴുതുക. 
കോഴിക്കോട്‌ , എറണാകുളം, കണ്ണൂര്‍, കൊല്ലം. 

(മാര്‍ക്ക്‌: 2) 


6 
(ഉത്തരം: കൊല്ലം, എറണാകുളം, കോഴിക്കോട്‌, കണ്ണ്ൂര) 


(ഇതിന്‍െറ ബാക്കി ചോദ്യങ്ങളും പ്രവര്‍ത്തനങ്ങളും ഉച്പഭക്ഷണത്തിനുശേഷം 
കൃത്യം 2 മണിക്ക്‌ ആരംഭിക്കും. ഉച്ചയ്ക്കുശേഷം 10 ചോദ്യങ്ങളാണ്‌ ഉണ്ടാവുക. ഈ 
വിവരം കുട്ടികളോടു പറയണം. 


ഉച്ചയ്ക്കു മുമ്പു നടന്ന പരീക്ഷയില്‍ ഓരോരുത്തര്‍ക്കും കിട്ടിയ മാര്‍ക്ക്‌ എത്ര 
യെന്ന്‌ ടാബുലേഷന്‍ ഷീറ്റില്‍ രേഖപ്പെടുത്തുകയും വായിച്ചു കേഠംപ്പിക്കുകയും 
വേണം], ം 


ക 


യ 
ി 


